Kerala Gazette No. 43 dated 31st October 2017 . 
PART III 

COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


THIRUVANANTHAPURAM DISTRICT 
തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ശ്രീ. വെങ്കടേസപതി, എസ്., ( ഐ . എ . എസ്.) 


റ 


ം 


നമ്പർ ബി .11 -16888/ 2017 . 


2017 ആഗസ്റ്റ് 21. 


വിഷയം : - ന്യായവില പുനർ നിർണ്ണയം - അപ്പീൽ അപേക്ഷ സംബന്ധിച്ച്. 


പരാമർശം: - 1. ബഹു . ഹൈക്കോടതിയുടെ WP ( C ) 9989/ 17 -ാം നമ്പർ ഉത്തരവ്. 

2. ആർ. ഡി. ഒ. കാര്യാലയത്തിൽ നിന്നുള്ള എൽ. 14268 /17 -ാം നമ്പർ ഫയൽ. 
തിരു വ ന ന്ത പുരം ജില്ലയിൽ വർക്കല താലൂക്കിൽ കുടപൂർ വില്ലേജിൽ റീസർവ്വ 18413 - ൽപ്പെട്ട ഭൂമിയ് ക്ക് 
കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) റൂൾസ് 1995, റൂൾ 5 പ്രകാരം ന്യായ വില കുറവ് 
ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീ . വാസുദേവൻ അപേക്ഷ നൽകിയിരുന്നു . തുടർന്ന് ശ്രീ. വാസുദേവൻ ബഹു . ഹൈക്കോടതിയിൽ 
ഫയൽ ചെയ്ത WP ( C ) 9989 / 17 -ാം നമ്പർ കേസിൽ ബഹു . ഹൈക്കോടതി ടിയാന്റെ അപേക്ഷ പരിഗണിച്ച് ഉചിതമായ തീരു 
മാനമെടുക്കാൻ നിർദ്ദേശിച്ച് ഉത്തരവും നൽകിയിരുന്നു . പ്രസ്തുത ഭൂമിയ്ക്ക് ന്യായവില വിജ്ഞാപനത്തിൽ ആർ ഒന്നിന് - 1,00, 000 
( ഒരു ലക്ഷം രൂപ മാത്രം) ആണ്നിശ്ചയിച്ചിരുന്നത്. ടിയാന്റെ അപേക്ഷയുടെയും ബഹു . ഹൈക്കോടതിയുടെയും ഉത്തരവിന്റെയും 
അടിസ്ഥാനത്തിൽ ആർ. ഡി . ഒ . കാര്യാലയത്തിൽ നിന്നും ബന്ധപ്പെട്ട ഫയൽ ലഭ്യമാക്കിയിരുന്നു . ടിയാന്റെ അപേക്ഷയിന്മേൽ 
തീരുമാനമെടുക്കുന്നതിന് ജില്ലാ കളക്ടർ ടിയാനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനായി 10 - 7 -2017 - ൽ വിചാരണ നടത്തിയിരുന്നു . 
ടി വിചാരണ വേളയിൽ പ്രസ്തുത വസ്തുവിന് നില വിൽ വഴി സൗകര്യം ഇല്ലാ യെന്നും ടി വസ്തു വിന് കുറുകെ 
11 KV ലൈൻ കടന്നുപോകുന്നുവെന്നും സമീപ സ്ഥാന വസ്തുക്കളായ റീസർവെ 184/ 2, 186 / 18 എന്നീ വസ്തുക്കളുടെ ന്യായവില 
ആറിന് - 10,000 ആയി നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്നും ആകയാൽ തന്റെ വസ്തുവിനും ടി തുക ന്യായ വിലയായി നിശ്ചയിച്ച് 
നൽകണമെന്ന് ആവശ്യപ്പെട്ടു . ടി വാദങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ അപേക്ഷ വസ്തുവിന് സമീപമുള്ള റീ സർവ്വ 184 / 2, 
186/18 എന്നീ വസ്തുക്കൾ ന്യായവില - 10, 000 ആയി കാണുന്നു . ആയതിനോട് സാമ്യമുള്ള പരാതിക്കാസ്പദമായ ഭൂമിക്ക് 
ന്യായവില 1,00,000 നിശ്ചയിച്ചത് അപാകതയുള്ളതായി തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യാലയത്തിലെ ജൂനിയർ 
സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ടിയാൻ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പ്രസ്തുത 
ഭൂമിയ്ക്ക് വഴി സൗകര്യമില്ലെന്നുംസ്ഥലത്ത്അന്വേഷിച്ചതിൽ ലഭിക്കാവുന്ന പരമാവധി വില ആർ ഒന്നിന് - 25,000 മാത്രമാണെന്നും 
ടി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാന്റ്) 
റൂൾസ് 1995 റൂൾ 5 പ്രകാരം ടിയാന്റെ അപേക്ഷയിൽ കൈക്കൊണ്ട് തീരുമാനം ചുവടെ ചേർക്കുന്നു . 

ഉത്തരവ് 


അപേക്ഷകനായ ശ്രീ. വാസുദേവൻ ആവശ്യപ്പെടുന്നത്തന്റെ ഉടമസ്ഥതയിലുള്ള വർക്കല താലൂക്കിൽ കുടവൂർ വില്ലേജിൽ 
ബ്ലോക്ക് നമ്പർ 23- ൽ റീ സർവ്വേ 184 /3 - ൽപ്പെട്ട ഭൂമിയ്ക്ക് ന്യായവില 184 / 3, 186 / 18 എന്നീ സമീപ വസ്തുക്കൾക്ക് അനുസരണമായി 
വില കുറയ്ക്കണംഎന്നാണ്. ന്യായവില നിശ്ചയിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലപരിശോധന നടത്തിയതിൽ ടി ഭൂമിയ്ക്ക് വഴി 
സൗകര്യമില്ലെന്നും, ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള ന്യായവില കൂടുതലാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ നിലവിലെ കമ്പോള 
വിലയ്ക്ക് അനുസൃതമായി ന്യായവില ആറിന് - 15,000 ( പതിനയ്യായിരം രൂപ) നിശ്ചയിച്ചും ബഹു . ഹൈക്കോടതിയുടെ നിർദ്ദേശം 
ഇപ്രകാരം നടപ്പിലാക്കിയും ഉത്തരവാകുന്നു . 


| FORM " C 
[See Rule 6 (8 )] 


NOTIFICATION 
No, B .11 /16888/ 2017. 

21st August 2017. 
Whereas, it is expedient to publish a notification showing, revised value of land as required under Section 28A of 
the Kerala Stamps Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 
1995, the fair value of the land in Thiruvananthapuram District is hereby fixed finally as shown in the 
schedule hereto : 
Gaz . No. 43 /2017/DTP /CLR ( Fair Value- Supplement). 

265 


SCHEDULE 


Name of 
District 


Name of 

Taluk 


Village and 
Survey No. with 
| Sub - division 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Fair value 
of the land 
already fixed 


Revised 
Fair Value 
of land 


(2) 


(3) 


- (4) 


(5) 


( 6) 


( 8 ) 


(1) 
Thiruvana 
nthapuram 


Varkala 


. 


Kudavoor, 
Re - Sy. No. 184 /3 


Garden land 1,00,000 
without road access (per Are) 


15,000 
(per Are ) 


നമ്പർ ബി . 11 - 54831/ 2016 . 


2017 ആഗസ്റ്റ് 21. 


വിഷയം : - ന്യായവില പുനർ നിർണ്ണയം അപ്പീൽ അപേക്ഷ സംബന്ധിച്ച്. 


പരാമർശം: - 1. ശ്രീമതി ഏലിയാമ്മ ലിവിംഗ്സ്റ്റൺ നൽകിയ 23 - 6 - 2016 - ലെ അപേക്ഷ . 


2. ആർ. ഡി. ഒ. കാര്യാലയത്തിൽ നിന്നുള്ള കെ2-18120 /14 -ാം നമ്പർ ഫയൽ. 


- തിരുവനന്തപുരം താലൂക്കിൽ ഉള്ളൂർ വില്ലേജിൽ റീസർവ്വ 708 / 4 - ൽപ്പെട്ട ഭൂമിയ്ക്ക് കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ 
ഓഫ് ഫെയർ വാല ഓഫ് ലാൻഡ്) റൂൾസ് 1995 റൂൾ 5 പ്രകാരം ന്യായ വില കുറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് 
ശ്രീമതി ഏല്യാമ്മ ലിവിംഗ്സ്റ്റൺ അപേക്ഷ നൽകിയിട്ടുണ്ട്. സമീപത്തെ റോഡ് സൗകര്യമുള്ള ഭൂമിയുടെ ന്യായവില തന്നെയാണ് 
റോഡ് സൗകര്യമില്ലാത്ത തന്റെ ഭൂമിയുടെയും ന്യായവിലയായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നും റോഡ് സൗകര്യമില്ലാത്ത തന്റെ ഭൂമി 
യുടെ ന്യായവില കുറയ്ക്കണമെന്നുമാണ് പരാതിക്കാരിയുടെ ആവശ്യം. പ്രസ്തുത ഭൂമിക്ക് ന്യായവില വിജ്ഞാപനത്തിൽ 
ആർ ഒന്നിന് - 4,00,000 ( നാലുലക്ഷം രൂപ) ആണ് നിശ്ചയിച്ചിരുന്നത്. ടിയാളുടെ അപ്പീൽ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 
ആർ. ഡി. ഒ . കാര്യാലയത്തിൽ നിന്നും റിപ്പോർട്ടും ബന്ധപ്പെട്ട ഫയലും ലഭ്യമാക്കിയിരുന്നു . കൂടാതെ ടി വിഷയത്തിൽ സ്ഥല 
പരിശോധന നടത്തി ജൂനിയർ സൂപ്രണ്ട്റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടിയാളുടെ അപേക്ഷയും ലഭ്യമായ റിപ്പോർട്ടും സ്കെച്ചും 
വിശദമായി പരിശോധിച്ചതിൽ പ്രസ്തുത വസ്തുവിൽ നടവഴി മാത്രമേയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടു . ആയതിനാൽ നടവഴി 
മാത്രമുള്ള അപേക്ഷാ വസ്തുവിനും കോർപ്പറേഷൻ റോഡ് സൗകര്യമുള്ള സമീപ വസ്തുക്കൾക്കും നിശ്ചയിച്ചിരിക്കുന്നവർ ഒരേ 
ന്യായ വില നിശ്ചയിച്ചിരിക്കുന്നത് അപാകത ഉള്ളതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ 
ഓഫ് ഫെയർ വാല ഓഫ് ലാൻഡ്) റൂൾസ് 1993 റൂൾ 5 പ്രകാരം ടിയാന്റെ അപേക്ഷയിൽ കൈക്കൊണ്ട് തീരുമാനം ചുവടെ 
ചേർക്കുന്നു. 


ഉത്തരവ് 


അപേക്ഷകയായ ശ്രീമതി ഏല്യാമ്മ ലിവിംഗ്സ്റ്റൺ ആവശ്യപ്പെട്ടിരുന്നത് നടവഴി മാത്രമുള്ളതന്റെ ഉടമസ്ഥതയിലുള്ള 
തിരുവനന്തപുരം താലൂക്കിൽ ഉള്ളൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 21 - ൽപ്പെട്ട റീസർവെ 708 / 4 - ൽപ്പെട്ട ഭൂമിക്ക് ന്യായവില , 
നിശ്ചയിച്ചതിൽ വന്ന അപാകത പരിഹരിക്കണമെന്നതാണ്. ഇത് പരിഗണിച്ചതിൽ നടവഴി മാത്രമുള്ള പ്രസ്തുത ഭൂമിക്കും 
കോർപ്പറേഷൻ റോഡ് സൗകര്യം ഉള്ള മറ്റ് വസ്തുക്കൾക്കും ഒരേ വില നിശ്ചയിച്ചിരിക്കുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ 
തുടർന്ന് ഭൂമിയുടെകമ്പോള വില വില്ലേജ് ഓഫീസർ മുഖാന്തിരം നിജപ്പെടുത്തിയതിനനുസൃതമായി ഉള്ളൂർ വില്ലേജിൽ ബ്ലോക്ക് 
21- ൽ റീ സർവെ 708/ 4- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില - 2,47, 000 ആർ എന്ന നിരക്കിൽ ഇതിനാൽ കുറവ് ചെയ്ത് ഉത്തരവാകുന്നു . 


FORM " C 
[See Rule 6 (8)] 

NOTIFICATION 
No. B .11/ 54831/2016 . 

19th August 2017. 
Whereas , it is expedient to publish a notification showing revised value of land as required under Section 28A of 
the Kerala Stamps Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) Rule 
1995, the fair value of the land in Thiruvananthapuram District is hereby fixed finally as shown in the 
schedule hereto : 


266 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Village and 
Survey No . with 
| Sub - division 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Fair value 
of the land 
already fixed 


Revised 
Fair Value 
of land 


( 1 ) 


(2 ) 


( 3) 


(4) 


(5) 


(6) 


- (8 ) 


Thiruvana 
nthapuram 


Thiruvana 
nthapuram 


Ulloor, 
Re- Sy. No . 708/4 


Thiruvanan 

thapuram 
Corporation 


Residential 
plot without 
vehicle access 


- 4,00,000 
(per Are ) 


2 , 47,000 
(per Are ) 


നമ്പർ ബി . 11 - 62614 / 2016. 


2017 ആഗസ്റ്റ് 18. 


വിഷയം: - ന്യായവില പുനർ നിർണ്ണയം അപ്പീൽ അപേക്ഷ സംബന്ധിച്ച്. 


സൂചന: - 1. 


ശ്രീ . ജയകുമാരൻ നായർ നൽകിയ 18 - 7 - 2016 - ലെ അപേക്ഷ . 


2. ആർ. ഡി. ഒ. കാര്യാലയത്തിൽ നിന്നുള്ള കെ2- 18120 / 14 -ാം നമ്പർ തീയതി 14 - 12 - 2016 - ലെ ഫയൽ. 


കാട്ടാക്കട താലൂ ക്കിൽ വിള പ്പിൽ വില്ലേജിൽ റീസർവ്വ 366/ 4 - ൽപ്പെട്ട ഭൂമിയ്ക്ക് കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ 
ഓഫ് ഫെയർ വാല ഓഫ് ലാൻഡ്) റൂൾസ് 1995 റൂൾ 5 പ്രകാരം ന്യായ വില കുറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് 

ശ്രീ . ജയകുമാരൻ നായർ അപേക്ഷ നൽകിയിരുന്നു . പ്രസ്തുത ഭൂമിക്ക് ന്യായവില വിജ്ഞാപനത്തിൽ ആർ ഒന്നിന് - 11, 500 
ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. ടിയാന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ആർ. ഡി . ഒ. കാര്യാലയത്തിൽ നിന്നും ബന്ധപ്പെട്ട ഫയൽ 
ലഭ്യമാക്കിയിരുന്നു . കൂടാതെ ടി അപേക്ഷ യിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് ജില്ലാ കളക്ടർ നിയോഗിച്ചതിന്റെ 
അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കളക്ടർ (എൽ.ആർ.) അപേക്ഷകനെ ടിയാന്റെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് 13 - 2-2017 - ന് നേരിൽ 
കേട്ടിരുന്നു . ടി വിചാരണ വേളയിൽ ശ്രീ . ജയകുമാരൻ നായർ തന്റെ വസ്തുവിന് സമീപത്തുള്ള വസ്തുവിന് - 11,760 ആണെന്നും 
തന്റെ വസ്തുവിന് മാത്രമാണ് - 11,500 നിശ്ചയിച്ചിരിക്കുന്നതെന്നും ആയതിനാൽ സമീപ വസ്തുക്കൾക്കുള്ള ന്യായവിലയായ 
- 11,500 തന്റെ വസ്തു വിനും നിശ്ചയിച്ചു നൽക ണ മെന്നും ആവ ശ്യ പ്പെട്ടു . വിഷയം വിശ ദ മായി പരിശോധിച്ചതിൽ 
അപേക്ഷാ വസ്തുവിന് സമീപത്തുള്ള സമാന വസ്തുക്കളായ റീസർവ്വ 366 /5, 360/ 3 എന്നീ വസ്തുക്കൾക്ക് Wet land എന്ന 
ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തി യഥാക്രമം - 20,000 / ആർ. * 11,500/ ആർ എന്നിങ്ങനെയാണ് നിശ്ചയിച്ച് കാണുന്നത്. 

- കൂടാതെ ആർ. ഡി. ഒ. കാര്യാലയത്തിൽ നിന്നുള്ള റിപ്പോർട്ട് ഫയലും വിശദമായി പരിശോധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 
തുടർന്ന് കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) റൂൾസ് 1995 പ്രകാരം ടിയാന്റെ അപേക്ഷയിൽ 
കൈക്കൊണ്ട് തീരുമാനം ചുവടെ ചേർക്കുന്നു. 


ഉത്തരവ് 


അപേക്ഷകനായ ശ്രീ . ജയകുമാരൻ നായർ ആവശ്യപ്പെട്ടിരുന്നത്തന്റെ ഉടമസ്ഥതയിലുള്ള റീസർവ്വ 366/ 4 നമ്പരിൽപ്പെട്ട 
ഭൂമിക്ക് ന്യായവില , സമീപ വസ്തുക്കൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ന്യായവിലയ്ക്ക് അനുസരണമായി കുറയ്ക്കണംഎന്നാണ്. 
ഇവ വിശദമായി പരിശോധിച്ചതിൽ സമീപ സമാനമായ റീ - സർവെ 366 / 5, 366 / 3 എന്നീ വസ്തുക്കൾക്ക് യഥാക്രമം ന്യായവില 
ആർ ഒന്നിന് - 20,000, - 15, 000 എന്നിങ്ങനെ ആയതിനാൽ അപേക്ഷാഭൂമിയായ റീ - സർവെ 366/ 4- ൽപ്പെട്ട ഭൂമിക്ക് ആർ ഒന്നിന് 
- 20, 000 നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


| FORM " C 
[ See Rule 6 (8 ) ] 
NOTIFICATION 


No . B . 11 /62614/ 2016 . 


18th August 2017. 


Whereas, it is expedient to publish a notification showing revised value of land as required under Section 28A of 
the Kerala Stamps Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rule 
1995 , the fair value of the land in Thiruvananthapuram District is hereby fixed finally as shown in the 
schedule hereto : 


267 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Village and 
Survey No. with 

Sub -division 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Fair value 
of the land 
already fixed 


Revised 
Fair Value 
of land 


( 1 ) 


(2 ) 


(3 ) 


(4) 


(5) 


(6) 


- ( 7) 


(8) 


Kattakada 


Vilappil 


Wet land 


Thiruvana 
nthapuram 


Vilappil, 
Re -Sy. No. 366/4 


- 1 ,15,000 
- (per Are) 


2 ,00,000 
(per Are) 


Collectorate , 
Thiruvananthapuram . 


( Sd.) 
District Collector. 


KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 

[ ഹാജർ : ഡോ . ചിത്ര , എസ്. ( ഐ . എ . എസ്.)) 
നമ്പർ എഫ് - 17420/ 2017 . 

2017 ആഗസ്റ്റ് 1. 
വിഷയം:- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന - 1, കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ , ( Fixation of Fair Value of Land) ചട്ടം 3 (7), ചട്ടം (4). 

- 2 . നീണ്ടകര വില്ലേജിൽ നീണ്ടകരമുറിയിൽ അനുഭവനിൽ ശ്രീമതി ആനന്ദവല്ലി സമർപ്പിച്ച അപേക്ഷ . 

- 3. കരുനാഗപ്പള്ളി തഹശീൽദാരുടെ 13-7-2017- ലെ സി1 /8559/14 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെ പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sub -Division 


Taluk 


Village 


| SI. 

No. 
- 1 


Block 

No . 
22 


Local 
Body 


Re- Sy . 
No. 

152 
- 152 


Fair value 
per Are - 

24,700 


7/2 -2 
7/ 2 - 4 


Classification 

by use 
| Residential 

Plot with 
vehicular access 


നീണ്ടകര കരുനാഗപ്പള്ളി നീണ്ടകര 
- ഗ്രാമ പഞ്ചായത്ത് 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ , ഐ . എ . എസ്.) 


നമ്പർ സി11 -137529 / 17 / K .Dis. 


2017 ആഗസ്റ്റ് 25 . 


വിഷയം:- ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണ യം - കോഴ ഞ്ചേരി താലൂക്കിൽ കുള നട വില്ലേ ജിൽ ബ്ലോക്ക് 

നമ്പർ 06 - ൽ റീസർവ്വ 351 / 2, 351/ 3, 351/ 3 - 1, 351/ 3 - 2 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണയിച്ച് 

ഉത്തരവാകുന്നു . 
സൂചന - 1. പന്തളം പൂഴിക്കാട്, ജോയൻസിൽ ശ്രീ . റജി ശാമുവേൽ സമർപ്പിച്ച അപേക്ഷ . 

- 2. അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 17 - 7 - 2017- ലെ സി3- 4123/ 17 നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06 - ൽ റീസർവ്വ 351/ 2 - ൽപ്പെട്ട 
17.50 ആർ പുരയിടം റീ - സർവ്വേ 351 / 3 - ൽപ്പെട്ട 4.40 ആർ പുരയിടം റീസർവെ 351/ 3 -1- ൽപ്പെട്ട 10 ആർ പുരയിടം റീസർവേ 351/- 2 - ൽപ്പെട്ട 
10 ആർ പുരയിടം എന്നിവ യിൽപ്പെട്ട ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്ക ണമെന്ന് കാണിച്ചു കൊണ്ട് 
സൂചന (1) പ്രകാരം ശ്രീ റജി ശാമുവേലിന്റെ അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ്. 


268 


അപേക്ഷാസ്ഥലം കുളനട വില്ലേജിൽ 10630 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06 - ൽപ്പെട്ട റീ - സർവെ 
നമ്പർ 351/ 2, 351/3 - ൽപ്പെട്ട പുരയിടങ്ങൾക്ക് ആർ. ഒന്നിന് 1,00,000 ( ഒരു ലക്ഷം മാത്രം) ന്യായവില നിശ്ചയിച്ച് "Residential plot 
with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06 - ൽ റീസർവ്വ 351/2, 351/3 - ൽപ്പെട്ട 
ഭൂമി "Residential plot with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 1,00, 000 ( ഒരു ലക്ഷം രൂപ മാത്രം) 
ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 
No . C11 -137529 /2017 . 

25th August 2017. 
Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 read with sub-rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value 
of Land ) Rules, 1995 , the Fair Value of land in Pathanamthitta District is hereby fixed finally as shown in 
scheduled hereto . 


SCHEDULE 


District - Pathanamthitta . 


Taluk - Kozhencherry . 


Village — Kulanada . 


| Sy. 
No. 


Re- Sy. 
Block 


Re- Sy. 
No. 


Sub Div. 

No. 


Panchayath/ 
Municipality 


Ward 
No. 


Classification 

of use 


Fair Value 
already fixed 


Revised fair 
value per Are 


- (9) 


(1) 
.. 


(2) 
06 


(3) 
351 
351 


(4) 
2 
3 


Panchayath 


. 


1, 00 ,000 


Residential plot 
with road access 


Collectorate , 
Pathanamthitta . 


( Sd.) 
District Collector. 


ALAPPUZHA DISTRICT 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ സി3 - 34226 / 2017 . 

2017 സെപ്റ്റംബർ 16 . 
18 - 2- 2016- ലെ 412 -ാം നമ്പർ അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ള ഷെഡ്യൂളിൽ 6 -ാം നിരയിൽ 3 -ാം കോളത്തിൽ 
ബ്ലോക്ക് നമ്പർ 71, റീ - സർവ്വ 182 / 4 എന്നതിനു പകരം ബ്ലോക്ക് നമ്പർ 17 , റീസർവെ 182/ 4 എന്നു തിരുത്തി പ്രസിദ്ധീകരി 
ക്കേണ്ടതാണ്. 


കളക്ടറേറ്റ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


Gaz . No. 43 /2017/DTP / CLR (Fair Value - Supplement). 


269 


ERNAKULAM DISTRICT 

NOTIFICATION 
No . N -6147 /2017/K .Dis. 

30th August 2017. 
Whereas, it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Value of Land ) Rules, 1995 . 

Now , therefore, it is hereby made known to the public that the Fair value fixed for the land mentioned 
against each serial numbers , in respect of the land situated in the Survey /Re-survey Numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column (1 ) thereof. 


SCHEDULE 


District Ernakulam . 


Taluk - Kanayannoor. 


Village — Ernakulam . 


SI. 


Sy. 


Sub 
Division 


No. 


Name & 
Number 
of Ward 


Classification Fair Value 

by use per Are 


No. 


No . 


Re -Sy. 

Name & 
Re- Sy. Re- Sv. Sub Municipality / Nu 
Block No. Division Panchayath / Ward / 

Corporation Local Body 
(4) (5) (6 ) (7) 

(8 ) 
. . . Corporation Cochin 


18 


( 11) 


(1) 
9137 


(2) 
1628 


(3) 
. 


25 ,00 ,000 


62 
Thevara 


( 10) 
Residential 

plot with 
Cor./Mun ./Pan . 
road access 


Revenue Divisional Office , 
Fort Kochi. 


(Sd .) 
Sub Collector 


FORM ‘ A ’ 
( See Rule 4 ) 


NOTIFICATION 
No. A9-2864/2017 . 

7th September 2017 . 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959 read with Rule (4 ) of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 

Now , Therefore, it is hereby made known to the public that the Fair Value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re-survey numbers of the Village and Taluk mentioned 
against each , shall be as shown against in the column ( 11) thereof. 


SCHEDULE 


District - Ernakulam . 


Taluk - Muvattupuzha . 


Village — Eramalloor. 


Si. 
No. 


Sy. 
No. 


Sub 
Division 

No . 


Re - Sy. 
Block 


Re - Sy. 
No. 


Name of 
Re -Sy. Panchayath / Local Body Name 
Sub Div . Municipality / Panchayath and 
No. Corporation Municipality / No. of 

Corporation Ward 
(0 (7) (8) (9) 


Classification 

by use 


Fair Value 
per Are 

o 


(1) 


(2) 


(3) 


(4) 


(5) 


(10 ) 


( 11) 


... 


426 


3 


Panchayath 


Nellikkuzhy 


1,00 ,000 


Residential Plot 

with PWD 
road access 


Revenue Divisional Office , 
Muvattupuzha. 


(Sd.) 
Revenue Divisional Officer. 


270 


KANNUR DISTRICT 

FORM “ C 
[See Rule 5 (8)] 
NOTIFICATION 


No. DCKNR / 10700 /2017 - F4 . 


30th August 2017 


of the Whereas in pis expedient the publisbatumotificatia inshowing revised is there for flated requireshonden Seelische desila 


Whereas, it is expedient to publish a notification showing revised value of land as required under Section 28A 
of the Kerala Stamp Act , 1995 , the Fair Value of Land in Kannur District is hereby fixed finally as shown in the Schedule 
hereto : 

SCHEDULE 


Name of 
District 


Name of 

Taluk 


Panchayath 


Ward 


Classification 

by use 


Fair Value 

of the 
land already 


Classification 

fixed after 
inspection 


Revised 
fair value 
of land 


Name of 

Village, 
Desom and 
Survey No. 

with Sub 
Division No . 

(3 ) 


fixed 


- 


(1 ) 


(2 ) 


(4 )(4) 
. 


(5 )(5) 
. 


(0) 

6 
Wet land 


(7) 
30,000 


(8) 
Wet land 


(9) 
12,000 


Kannur 


Kannur 


Irivery 
132 /2 


Collectorate , 
Kannur. 


(Sd .) 
District Collector. 


KASARAGOD DISTRICT 

FORM ‘ A ’ 
[See Rule 4 ] 

NOTIFICATIONS 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959 read with Rule (4) of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the Fair Value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey /Re-survey numbers of the Village and Taluk mentioned against 
each shall be as shown against it in column ( 11) thereof. 

(1) 
No . E -9775/ 2016 (SR . 22/13 ). 

31st August 2017 
SCHEDULE 

District - Kasaragod . 
Taluk — Manjeshwaram . 

Village - Koipady 

Name of 
Sub 

Re- Survey Panchayath / Local Body Name Name and Fair Value 
SI. Survey Division Re - Survey Re - Survey with Sub Municipality / Panchayath and Classification per Are 
No . No. No . Block No. Div. No. Corporation Municipality / No . of by use 

Corporation ward 
(1) (2) (3) (4) (5) (6 (7) 

(8 ) (9) (10 ) ( 11) 
1 368 4 

387 Panchayath Kumbla Naikap Rocky land 7,500 

XIII without 

road access 
Rocky land 10 ,000 
with private 
road access 
Rocky land 17, 500 
with panchayath 
road access 


271 


No . E -9849/2016 (SR . 21/13). 


31st August 2017 . 


SCHEDULE 


Village - Koipady. 


District— Kasaragod . 
Taluk - Manjeshwaram . 

Name of 
Sub 

Re - Survey Panchayath / Local Body Name 
Si. Survey Division Re- Survey Re- Survey with Sub Municipality/ Panchayath/ and 
No. No . No. Block No. Div. No . Corporation Municipality / No . of 

Corporation ward 
(1) (2) (3) (4) (5) 0 (7) 

(8 ) (9 ) 
1 368 1 387 .. Panchayath Kumbla Naikap 

XIII 


Name and Fair Value 
Classification per Are 

by use 


(10 ) ( 11) 
Rocky land 7 ,500 
without 
road access 
Rocky land 10,000 
with private 
road access 
Rocky land 17 ,500 
with panchayath 
road access 


(3 ) 


No. E -8297/2016 (SR . 35 /17 ). 


17th July 2017 


SCHEDULE 
District— Kasaragod . 


Taluk — Manjeshwaram . 


Village — Kannur. 


Name and Fair Value 
Classification per Are 

by use 


Name of 
Sub 

Re -Survey Panchayath Local Body Name 
Sl. Survey Division Re -Survey Re - Survey with Sub Municipality/ Panchayath / and 
No . No . No . Block No. Div. No. Corporation Municipality / No. of 

Corporation ward 
(1) (2) (3) (4) (5) (6) (7) 

(8) (9) 
1 67 5 

Panchayath Puthige 


(10 ) 
Rocky land 
with private 
road access 


(11) 
17,500 


No. E - 1883 /2017 (SR . 17 / 17 ). 


16th May 2017 


SCHEDULE 


Village - Pallikkara . 


District - Kasaragod . 
Taluk — Hosdurg. 

Name of 
Sub 

Re- Survey Panchayath / Local Body Name 
Sl. Survey Division Re- Survey Re- Survey with Sub Municipality/ Panchayath/ and 
No. No . No . Block No . Div. No . Corporation Municipality/ No. of 

Corporation ward 
(1) (2) (3) (4) (5) CO (7) 

(8) (9) 
1 118 4 

Panchayath Uduma 13 


Name and Fair Value 
Classification per Are 

by use 


(11) 
1,47,000 


(10) 
Residential 
plot with 
panchayath 
road access 


272 


No. E -5914 /2017 (SR . 32 / 17 ). 


30th August 2017 . 


SCHEDULE 


District - Kasaragod . 


Taluk - Kasaragod . 


Village - Bela . 


Name and Fair Value 
Classification per Are 

by use 


Name of 
Sub 

Re- Survey Panchayath / Local Body Name 
Sl. Survey Division Re- Survey Re-Survey with Sub Municipality / Panchayath / and 
No. No . No . Block No . Div. No. Corporation Municipality / No. of 

Corporation ward 
(1) (2) (3) (4) (5) (6 

(8) (9) 
1 461 1 . . . Panchayath Badiadka 12 


(10) 


(11) 


5,000 


Residential 
plot with 
Private 
road access 


No. E -6101/2017 ( SR . 20/ 17 ). 


3rd July 2017 


EDULE 


District - Kasaragod . 


Taluk - Kasaragod . 


Village — Bela . 


Name and Fair Value 
Classification per Are 

by use 


Name of 
Sub 

Re- Survey Panchayath Local Body Name 
Sl. Survey Division Re - Survey Re- Survey with Sub Municipality / Panchayath / and 
No. No. No . Block No . No .Div . Corporation Municipality / No. of 

Corporation ward 
(1) (2) (3) (4) (5) (0 (7) (8) (9) 
1 472 1B . . . Panchayath Badiadka . 


( 10) 


( 11 ) 


6 , 000 


Dry 
(Rocky ) 


( Sd .) 


Revenue Divisional Office, 
Kasaragod . 


Revenue Divisional Officer. 


Gaz . No. 43 /2017/DTP /CLR ( Fair Value- Supplement) . 


273 


